O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16564 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Chirayinkeezhu Taluk 


NOTICE 


നമ്പർ : ബി4-17428 / 2021 


04-12-2021 


ചിറയിൻകീഴ് താലൂക്കിൽ കിളിമാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികുമാർ.ജെ , പുത്തൻ വീട് , 
ദേവേശ്വരം , കിളിമാനൂർ പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിലും മറ്റ് നിയമാനുസൃത ആവശ്യങ്ങൾക്കും 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കിളിമാനൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ മജു.എസ് , 
പുത്തൻ വീട് , ദേവേശ്വരം , കിളിമാനൂർ പി.ഒ. , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കിളിമാനൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


53 


2 


മജു . എസ് 
സ്വാതികൃഷ്ണ . എം.എസ് 
സംഗീത് കൃഷ്ണ . എം.എസ് 


മകൾ 


26 


3 


മകൻ 


23 


നമ്പർ : ബി4-11567 / 2021 


06-12-2021 


ചിറയിൻകീഴ് താലൂക്കിൽ പഴയകുന്നുമ്മേൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികല.എസ് , കൃഷ്ണകൃപ 
, കുന്നുമ്മേൽ , കിളിമാനൂർ പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് സർവ്വീസ് ആനുകൂല്യങ്ങൾക്കും മറ്റ് നിയമാനുസൃത 
ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പഴയകുന്നുമ്മേൽ വില്ലേജിൽ പരേതയുടെ 
മകൾ അദൃശ്യ.എസ് , കൃഷ്ണകൃപ , കുന്നുമ്മേൽ , കിളിമാനൂർ പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ പഴയകുന്നുമ്മേൽ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 05-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


26 


| അദൃശ്യ . എസ് 
അനഘ . എസ് 


2 


മകൾ 


23 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16565 


Revenue Department 


14th December 2021 


Thiruvananthapuram District 


Chirayinkeezhu Taluk 


NOTICE 


നമ്പർ : ബി4-17406,2021 ( എ ) 


04-12-2021 


ചിറയിൻകീഴ് താലൂക്കിൽ വക്കം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശാന്ത . ബി അനിത ഭവൻ , വക്കം പി . 
ഒ എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്കിലും മറ്റ് നിയമാനുസൃത ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വക്കം വില്ലേജിൽ പരേതയുടെ മകൻ അനിൽകുമാർ . എസ് , അനിത ഭവൻ , വക്കം 
പി.ഒ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വക്കം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-01-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവും മാതാപിതാക്കളും 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അനിൽകുമാർ , എസ് 


മകൻ 


50 


2 


അജിലാൽ . എസ് 


മകൻ 


48 


3 


അഞ്ജലി . എ ( മരണപ്പെട്ട മകൾ അനിതയുടെ മകൾ ) 


പൗത്രി 


21 


നമ്പർ : ബി4-16118 / 2021 


06-12-2021 


ചിറയിൻകീഴ് താലൂക്കിൽ കടയ്ക്കാവൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സത്യദാസ് . ഡി , കിരൺ നിവാസ് 
, കടയ്ക്കാവൂർ പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിലും മറ്റ് നിയമാനുസൃത ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കടയ്ക്കാവൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ അനിതദാസ് , കിരൺ നിവാസ് , 
കടയ്ക്കാവൂർ പി . ഒ , ബോധിപ്പിച്ച അപേക്ഷ കടയ്ക്കാവൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പല്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| അനിതദാസ് 


ഭാര്യ 


56 


2 


കിരൺ ദാസ് . എസ് 


മകൻ 


35 


3 


അരുൺദാസ് 


മകൻ 


31 


നമ്പർ : ബി4-17600 / 2021 


06-12-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16566 


KERALA GAZETTE 


Part III 


ചിറയിൻകീഴ് താലൂക്കിൽ കിളിമാനൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലതികകുമാരി.എൻ.കെ , പുലരി 
ഹൌസ് , ആലത്തുകാവ് , പോങ്ങനാട് പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിലും മറ്റ് നിയമാനുസൃത ആവശ്യങ്ങൾക്കും 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കിളിമാനൂർ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ജയദേവൻ , 
പുലരി ഹൌസ് , ആലത്തുകാവ് , പോങ്ങനാട് പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ കിളിമാനൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-09-2020 ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ജയദേവൻ.ജി 


| ഭർത്താവ് 


69 


2 


മകൻ 


37 


| അജിത് . ജെ.എൽ 
അജേഷ് . ജെ.എൽ 


3 


മകൻ 


35 


നമ്പർ : ബി4-17202 / 2021 


06-12-2021 


ചിറയിൻകീഴ് താലൂക്കിൽ ആറ്റിങ്ങൽ അവനവഞ്ചേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചന്ദ്രൻ . ആർ , 

ഷമ നിവാസ് , മാർക്ക് റോഡ് , ആറ്റിങ്ങൽ പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിലും മറ്റ് നിയമാനുസൃത 
ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആറ്റിങ്ങൽ അവനവഞ്ചേരി വില്ലേജിൽ 
പരേതൻറെ ഭാര്യ ഷമ . എസ് , , ഷെമ നിവാസ് , മാർക്ക് റോഡ് , ആറ്റിങ്ങൽ പി . ഒ . , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ 
ആറ്റിങ്ങൽ അവനവഞ്ചേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷമ . എസ് 


ഭാര്യ 


41 


2 


സാന്ദ്ര ചന്ദ്രൻ 


മകൾ 


19 


നമ്പർ : ബി4-17387 / 2021 


07-12-2021 


ഴ 


ചിറയിൻകീഴ് താലൂക്കിൽ പഴയകുന്നുമ്മേൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അനീഷ്കുമാർ.എസ് , അനീഷ 
ഭവൻ , ഇരട്ടക്കുളം , അടയമൺ പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് ക്ലെയിം ലഭിക്കുന്നതിനും മറ്റ് നിയമാനുസൃത 
ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പഴയകുന്നുമ്മേൽ വില്ലേജിൽ പരേതൻറെ 
പിതാവ് ബേബിഗിരിജ , അനീഷ് ഭവൻ , ഇരട്ടക്കുളം , അടയമൺ പി.ഒ. , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പഴയകുന്നുമ്മേൽ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 14-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . പരേതന് സന്താനങ്ങളില്ല അതനുസരിച്ച് 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16567 


Revenue Department 


14th December 2021 


അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബേബിഗിരിജ 


മാതാവ് 


53 


2 


രാജലക്ഷ്മി . ആർ 


ഭാര്യ 


25 


നമ്പർ : ബി4-17643 / 2021 


07-12-2021 


ചിറയിൻകീഴ് താലൂക്കിൽ വക്കം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കബീർ . കെ , കൂടത്തിൽ വീട് , 
കായൽവാരം , വക്കം എന്നയാളുടെ അവകാശികൾക്ക് കേരള ലോട്ടറി ക്ഷേമനിധി ബോർഡിലും മറ്റ് നിയമാനുസൃത 
ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വക്കം വില്ലേജിൽ പരേതൻറെ ഭാര്യ 
അമീന , കൂടത്തിൽ വീട് , കായൽവാരം , വക്കം , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ വക്കം വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അമീന 


ഭാര്യ 


52 


2 


ഷിനാസ് . എ 


മകൻ 


35 


3 


ഷബിൻ , കെ 


മകൻ 


27 


No : B4-1762412021 


07-12-2021 


Notice is hereby given to all to whom it may be concern that Abdul manaf . M , M.N.S Benglow , Nagaroor , Altharamoodu 
P.O , Nagaroor Village , Chirayinkeezhu Taluk of Thiruvananthapuram District has filed an application of a legal heirship 
certificate to produce before before NORKA and for various purposes in respect of the legal heirs of late Sha Insha Abdul 
Manaf , Benglavil veedu , Nagaroor , Altharamoodu P.0 who expired on 30-01-2021 and that it has been reported to this 
office that the persons named in the scheduled below are the legal heirs of the said late Sha Insha Abdul Manaf . that it is 
proposed to issue a legal heirship certificate according to this to the applicant . Mother of the deceased is not alive 
Minor ( s ) is / are under the protection of Sl.No 1 in the below list . Hence , it is proposed issue a legal heir ship certificat 
e accordingly in favour of the above said members for receiving the claims . objections , if any against the issue of the said 
legal heirship certificate should be filed in person before the Tahasildar , Chirayinkeezhu within 30 days from the date of 
publication of this notice in the Kerala Government Gazette . Belated applications and those sent by post will not be 


considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16568 


KERALA GAZETTE 


Part III 


1 


Hamna 


Wife 


33 


2 


Mohammed Shuaib 


Son 


14 


3 


Muhammed Safwan 


Son 


8 


00 N 


4 


Muhammad Swalih 


Son 


5 


01 


Abdul Manaf . M 


Father 


69 


No : B4-17368 / 2021 


07-12-2021 


Notice is hereby given to all to whom it may be concern that Radhakrishnakurup . C , Charuvila puthan veedu , 
Chathanapara , Thottakkadu P.O , Alamcode Village , Chirayinkeezhu Taluk of Thiruvananthapuram District has filed an 
application of a legal heirship certificate to produce for getting family pension benefits and for various purposes in respect 
of the legal heirs of late Sumathy amma , Charuvila puthan veedu , Chathanapara , Thottakkadu P.O who expired on 30-01 
2021 and that it has been reported to this office that the persons named in the scheduled below are the legal heirs of the 
said late Sumathy amma . that it is proposed to issue a legal heirship certificate according to this to the applicant . Husband 
and parents of the deceased are not alive Hence , it is proposed to issue a legal heir ship certificate accordingly in favou 
r of the above said members for receiving the claims . objections , if any against the issue of the said legal heirship 
certificate should be filed in person before the Tahasildar , Chirayinkeezhu within 30 days from the date of publication of 
this notice in the Kerala Government Gazette . Belated applications and those sent by post will not be considered . 


SCHEDULE 


Sl.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Saralamma . S 


Daughter 


67 


2 


65 


3 


60 


4 


Vijayamma . S 

Daughter 
Radhakrishnakurup . C 

Son 
Sarath . C.M ( Son of the deceased son madhusoodhanakurup Grand Son 
Salu . B.M ( Daughter of the deceased son 

Grand Daughter 
madhusoodhanakurup ) 


31 


5 


28 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16569 


Revenue Department 


14th December 2021 


Thiruvananthapuram District 


Chirayinkeezhu Taluk 


NOTICE 


നമ്പർ : ബി4-17412 / 2021 


04-12-2021 


ചിറയിൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിഷ്ണു . ഡി , പണിയിൽ വീട് 
അഞ്ചുതെങ്ങ് എന്നയാളുടെ 

അവകാശികൾക്ക് 

എം . എ.സി.റ്റിയിലും മറ്റ് നിയമാനുസൃത ആവശ്യങ്ങൾക്കും 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അഞ്ചുതെങ്ങ് വില്ലേജിൽ പരേതൻറെ മാതാവ് ഉഷ , 
പണിയിൽ വീട് , അഞ്ചുതെങ്ങ് , ബോധിപ്പിച്ച അപേക്ഷ അഞ്ചുതെങ്ങ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് 
ജീവിച്ചിരിപ്പുണ്ട്.പരേതൻ അവിവാഹിതനാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഉഷ് 


മാതാവ് 


52 


നമ്പർ : ബി4-15103 / 2021 


04-12-2021 


അ 


ചിറയിൻകീഴ് താലൂക്കിൽ മുദാക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൽ വാഹിദ് , പുതുവൽ വി 
ള പുത്തൻ വീട് , മുദാക്കൽ പി . ഒ . എന്നയാളുടെ അവകാശികൾക്ക് ബാങ്കിലും മറ്റ് നിയമാനുസൃത ആവശ്യങ്ങൾക്കും 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുദാക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ റംലാബീവി . ബി , 
പുതുവൽ വിള പുത്തൻ വീട് , മുദാക്കൽ പി.ഒ. , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ മുദാക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റംലാബീവി . ബി 


ഭാര്യ 


48 


2 


റഹബിയാബീവി . എ.ആർ 


മകൾ 


25 


3 


അൽ അമീൻ . എ 


മകൻ 


21 


നമ്പർ : ബി4-176422021 


08-12-2021 


ചിറയിൻകീഴ് താലൂക്കിൽ 


പഴയകുന്നുമ്മേൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കലാ ജോസ് , കൃഷ്ണ , 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16570 


KERALA GAZETTE 


Part III 


അവകാശ 


കിളിമാനൂർ എന്നയാളുടെ അവകാശികൾക്ക് ആർ.ടി. ഒ - യിലും മറ്റ് നിയമാനുസൃത ആവശ്യങ്ങൾക്കും ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പഴയകുന്നുമ്മേൽ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് കുഞ്ഞുകൃഷ്ണൻ ജോസ് , 
കൃഷ്ണ , കിളിമാനൂർ , ബോധിപ്പിച്ച അപേക്ഷയിന്മേൽ പഴയകുന്നുമ്മേൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-03-2019 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


69 


കുഞ്ഞുകൃഷ്ണൻ ജോസ് 
കൃഷ്ണനുണ്ണി ജോസ് 


2 


മകൻ 


29 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.1 4 02:30:45 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


